Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No . KL/ TV ( N )/634/2015-17 


. 


GOVERN 


ക 


ാർ. . 


ള സർക 
WVMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 4 


2015 മാർച്ച് 24 
3rd March 2015 

1190 മീനം 10 
10th Meenam 1190 


നമ്പർ 


ര 12. 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


1937 ചൈതം 3 
3rd Chaithra 1937 


PART III 
Forest Department 


തടിവിൽപ്പന വിഭാഗം, പാലക്കാട് 

- ദർഘാസ് / ലേല പരസ്യം 


ഇ . എം . ഡി. - 2.5 % 
ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ് 5 % 


നമ്പർ ടി .എസ് . പി .5 - 1604 / 2011. 


2015 മാർച്ച് 9. 


ഡിവിഷണൽ 

( ഒപ്പ്) 
ഫോറസ്റ്റ് ഓഫീസറുടെ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 
കാര്യാലയം, തടിവിൽപ്പന ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
വിഭാഗം, പാലക്കാട്. 


- പാലക്കാട് തടി വിൽപ്പന വിഭാഗത്തിന്റെ കീഴിലുള്ള 
നെടുങ്കയം ഡിപ്പോയുടെ (മലപ്പുറം) പരിധിയിൽ വരുന്ന 
കെട്ടിടനമ്പർ 4 / 372 - ൽ ഉള്ള വസ്തുക്കൾ താഴെ പട്ടികയിൽ 
പറയുന്ന തീയതികളിൽ രാവിലെ 10 മണിയ്ക്ക് പൊതുലേല 
വ്യവസ്ഥകൾ പ്രകാരം വിൽപ്പന നടത്തുന്നതാണ്. വിശദ 
വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 


കണ്ണൂർ ഡിവിഷൻ 


ഉIme 


നോട്ടീസ് 


പട്ടിക 


ലേലത്തീയതി ഇരുൾ തടി M3 


2296 


മറ്റിനങ്ങൾ 

റബിൾ 
( ഉരുളൻകല്ല്) 

7 . 4 M3 


( കേരള വന നിയമം 61 ബി പ്രകാരം) 
നമ്പർ എ5- 3975 / 2014 . 

- 2015 ഫെബ്രുവരി 23. 


27 - 3 - 2015 


0 . 37 


M3 


30 - 3 - 2015 . 


13553 


ലാറ്ററയിറ്റ് 
533 നമ്പർ 

-ആ കെ 


കണ്ണൂർ ഡിവിഷനിൽ തളിപ്പറമ്പ് റെയിഞ്ചിൽ തളിപ്പറമ്പ് 
താലൂക്കിന്റെ പരിധിയിൽ വരുന്ന ചെറുപുഴ കമ്പിപാലത്തിന് 
സമീപം പുഴയോരത്ത് അനധികൃതമായി മരങ്ങൾ മുറിച്ച് 
തടിക്കഷണങ്ങളായി ശേഖരിച്ചുകടത്തുവാൻ ശ്രമിക്കുന്നത് 
റയിഞ്ച് സ്റ്റാഫിന്റെ പരിശോധനയിൽകണ്ടെത്തുകയും പുഴമരുത്, 
നീർക്കടമ്പ്, നായുരപ്പ്, ശീമക്കൊന്ന എന്നീ ഇനങ്ങളിൽപ്പെട്ട 


8467 
24316 


4th MARCH 2014] 


FOREST DEPARTMENT 


234 


( 2) 


നമ്പർ ടി - 12632 / 2011. 


2015 ഫെബ്രുവരി 26. 


22 കഷണം തടികൾ യാതൊരു വിധ സർക്കാർ മുദ്രകളോ 
അടയാളങ്ങളോ ഇല്ലാതെ കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു 
വനം കുറ്റം നടന്നിട്ടുണ്ട്എന്ന് ബോധ്യമായതിനാൽ തളിപ്പറമ്പ് 
റെയിഞ്ചിൽ ഒ . ആർ. 14 / 2014 നമ്പരായി കേസ് രജിസ്റ്റർ 
ചെയ്യുകയും ചെയ്തിരുന്നു . 


ടി കേസിൽഅന്വേഷണം നടത്തി റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസർ തളിപ്പറമ്പ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 
ചെറു പുഴ പഞ്ചായത്ത് ഓഫീസ്, പെരിങ്ങോം പോലീസ് 
സ്റ്റേഷൻ, ചെറുപുഴയിലെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ 
ടി കേസ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുക 
യുണ്ടായി. എന്നാൽ പ്രതികളെകണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല . 
അന്വേഷണത്തിൽ പഞ്ചായത്തിൽ നിന്നും അനുമതി ഇല്ലാതെ 
യാണ് മരങ്ങൾ മുറിച്ചിട്ടുള്ള തെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 
തളിപ്പറമ്പ് റെയ്ഞ്ചിന്റെ പരിധിയിലെ വനഭാഗങ്ങളിൽ നിന്നോ 
സമീപ റെയി ബു ക ളിലെ വന ഭാ ഗ ങ്ങ ളിൽ നിന്നോ 
നഷ്ട പ്പെട്ട വ യല്ല ടി തടി ക ളെന്നും അന്വേ ഷ ണ ത്തിൽ 
ബോധ്യപ്പെട്ടിട്ടുണ്ട്. 


കണ്ണൂർ വനം ഡിവിഷന്റെ കീഴിൽ വരുന്നതും തളിപ്പറമ്പ് 
റെയിഞ്ചിന്റെ പരിധിയിൽ വരുന്നതുമായ ഇരിക്കൂർ അംശം 
പെരു വളത്തു പറമ്പ് എന്ന സ്ഥലത്ത് ചന്ദനം സൂക്ഷിച്ചിട്ടു 
ണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കൂർ 
പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറും പാർട്ടിയും 
സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ ഉദ്ദേശം 44 കി. ഗ്രാം പച്ചയായ 
ചന്ദനവും പ്രസ്തുത ചന്ദനം ചെത്തു വാൻ ഉപയോഗിച്ച 
1 കൈവാൾ, 1 കത്തിവാൾ എന്നിവ കസ്റ്റഡിയിലെടുക്കുകയും 
മഹസർ തയ്യാറാക്കി 318 / 2011 നമ്പരായി കം രജിസ്റ്റർ 
ചെയ്യുകയും തൊണ്ടി മുതലുകളും കേസ് റിക്കാർഡുകളും 
തളിപ്പറമ്പ് റെയിഞ്ചിലേക്ക് കൈമാറുകയുണ്ടായി. ടി കേസിന്റെ 
അന്വേഷണ റിപ്പോർട്ട് തളിപ്പറമ്പ് റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ 
സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ കസ്റ്റഡിയിലെടുത്ത 
44 കി . ഗ്രാം ചന്ദനവും 1 കൈവാൾ, 1 കത്തിവാൾ എന്നിവ 
സർക്കാരിലേക്ക് കണ്ടു കെട്ടാൻ അന്വേഷണ റിപ്പോർട്ടിൽ 
ശുപാർശ ചെയ്യുകയുണ്ടായി. ആയതിന്റെ അടിസ്ഥാനത്തിൽ 
- ടി തൊണ്ടി വസ്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് 
താത്ക്കാലികമായി തീരുമാനിച്ചിരിക്കുന്നു . ആയതിന് എതിരെ 
ആർക്കെങ്കിലും വല്ലതും ബോധിപ്പിക്കാ നു ണ്ട ങ്കിൽ ഈ 
- നോട്ടീസ് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ആധികാരിക 
രേഖകളുമായി കണ്ണൂർ കണ്ണോത്തുംചാലിലുള്ള ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 
- ടി വസ്തുക്കൾക്ക് അവകാശികൾ ആരും ഇല്ലെന്ന നിഗമന 
ത്തിൽ കേരള വന നിയമം 1061 ലെ 69 വകുപ്പ് പ്രകാരം 
സർക്കാർ മുതലായി കണക്കാക്കി ടി നിയമത്തിലെ 61 എ ( 2) 
വകുപ്പ് പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതായിരിക്കും. 


മേൽ സാഹചര്യത്തിൽ തളിപ്പറമ്പ് റെയിഞ്ചിൽ ബുക്കു 
ചെയ്ത ഒ.ആർ 14/ 2014 നമ്പർ കേസിൽ കസ്റ്റഡിയിലെടുത്ത 
വിവിധ അളവുകളിലുള്ള 22 കഷണം- പുഴമരുത്, നീർക്കടമ്പ്, 
നായു രുപ്പ്, ശീമക്കൊന്ന തടി ക്ക ഷ ണ ങ്ങ ളായ തൊണ്ടി 
മുതലുകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് താത്ക്കാലിക 
മാ യി തീരു മാ നിച്ചി രി ക്കു ന്നു . ആ യ തിന് എതിരെ 
ആർക്കെങ്കിലും വല്ലതും ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ ആയത് 
ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം ആധികാരിക 
രേഖകളുമായി ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പി 
ക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ഈ വിഷയത്തിൽ ആർക്കും 
യാതൊന്നും ബോധിപ്പിക്കുവാനില്ലായെന്ന നിഗമനത്തിൽ കേരള 
വന നിയമം 61എ ( 2 ) വകു പ്പു പ്ര കാരം തൊണ്ടി 
മുതലുകൾ സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്ന തിന് നട പടി 
സ്വീകരിക്കുന്നതായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
കണ്ണൂർ ഡിവിഷൻ 

( ഒപ്പ്) 
കണ്ണോത്തുംചാൽ, 

ഓതറൈസ്ഡ്ഓഫീസർ & 
താണ്- 12 . 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


